Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RN I 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/634/ 2012-14 


GOVERN 


ക 


ക്കാർ. 


- 9ള സർക 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
15th Dhanu 1190 


നമ്പർ 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 9 
9th Pousha 1936 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


(1) 


(2) 


(3) 


നമ്പർ ഡി . ബി.- ജനറൽ 146 / 94. 


2014 ഡിസംബർ 8. 


5 ,300 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 
ജലസേചന വിഭാഗം എക് സികട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ജലവിഭവ വകുപ്പിലോ 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 


25 ,000 


- 35/EEMI / 2014 - 15 - അണ്ടൂർകോണം പഞ്ചായ 
ത്തിൽ പള്ളിപ്പുറം നമ്പ്യാർ കുളത്തിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം- 2 .1 ലക്ഷം 
- 36/ EEMI/ 2014 -15 - തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ കഴക്കൂട്ടം വാർഡിൽ കാട്ടുകുള 
ത്തിന്റെ പുനരുദ്ധാരണം-- 10 ലക്ഷം 
37/ EEMI /2014 - 15 - ചെങ്കൽ പഞ്ചായത്തിൽ 
ആറയൂർ വാർഡിൽ നമ്പർ 7 വണ്ടിച്ചിറ 
തോടിൽ കല്ലറനാകത്തിടത്ത് സംരക്ഷണ 
ഭിത്തി നിർമ്മാണം - 11 ലക്ഷം 
6 38/ EEMI/ 2014- 15 വെള്ളറട പഞ്ചായത്തിൽ 

കോവിലൂർ വാർഡിൽ ചുരാലി കഞ്ചിയോട്ടുമൂല 
തോടിന്റെ പുനരുദ്ധാരണം - 5 ലക്ഷം 


| (2 ) 


27 ,500 


പദ്ധതി സംരക്ഷണം 


12, 500 


33 / EEMI / 2014 - 15 -- പൂവച്ചൽ പഞ്ചായത്തിൽ 
പന്നിയോട് വാർഡിൽ ഉദയൻ കുഴി തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണവും കാർട്ടബിൾ 

ബിഡ് ജ് നിർമ്മാണവും - 12 ലക്ഷം - 30,000 
2 34/EEMI/2014 -15 - തിരുവനന്തപുരം കോർപ്പറേ 

ഷനിൽ കുന്നുകുഴി വാർഡിൽ മുള വന 
തേക്കുമൂടു റോഡ് ഓടയുടെ കവറിംഗ് സ്ലാബ് 
നിർമ്മാണം - 15 ലക്ഷം 

37 , 500 


7 


39 / EEMI / 2014 - 15 - തിരുവനന്തപുരം കോർപ്പ 
റേഷനിൽ കേശവദാസപുരം വാർഡിൽ 
ലക്ഷ്മി നഗർ തോടിന്റെ പുനരുദ്ധാരണം 
- 15 ലക്ഷം 


37 ,500 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


812 


( 1) 


-- (2) 


( 2 ) 


(3 ) 


8 40 / EEMI/ 2014 - 15 - കല്ലറ ഗ്രാമ പഞ്ചായത്തിൽ 

പെരുംബേലി വെള്ളീഞ്ചക്കുഴി ഏലാതോടിൽ 
സംരക്ഷണഭിത്തി നിർമ്മാണം - 5 ലക്ഷം 12,500 


19 51 / EEMI /2014 - 15 - പാങ്ങോടു പഞ്ചായത്തിൽ 

തോട്ടുമുക്ക് വലിയ വയൽ ഏലാ തോടിന്റെ 
പുനരുദ്ധാരണം - 10 ലക്ഷം 


25 ,000 


20 52 / EEMI/ 2014 - 15 - കുളത്തൂർ പഞ്ചായത്തിൽ 

കുറുമ്പട്ടി ഓടുപോക്കിരി തോട്ടുവരമ്പു 
തോടിന്റെ പുന രു ദ്ധാ ര ണവും സംരക്ഷ ണ 
ഭിത്തി നിർമ്മാണവും - 6. 2 ലക്ഷം 


20 , 000 


15 ,500 


വെള്ളപ്പൊക്ക നിവാരണം 


9 41/EEMI/ 2014 - 15 മലയിൻകീഴ് പഞ്ചായത്തിൽ 
മച്ചേൽ മലയം തോടിൽ മങ്കാടു പാലത്തിനു 
സമീപം തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം- 8 ലക്ഷം 
- 42 / EEMI/ 2014 - 15 - തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ വട്ടിയൂർക്കാവ് വാർഡിൽ 
ഈശ്വരിയമ്മൻ ദേവീക്ഷേത്ര കുളത്തിനുതാഴെ 
പുതിയ ഓട നിർമ്മാണവും കവറിംഗ് സ്ലാബ് 

ഇടുന്ന പ്രവൃത്തികളും - 9.5 ലക്ഷം 
11 43/ EEMI / 2014 -15 - തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ ചെല്ലമംഗലം വാർഡിൽ കുഴിക്കാട്ടു 
കോണം ചിറയുടെ സംരക്ഷണഭിത്തി 

നിർമ്മാണം- 10 ലക്ഷം 
12 44/ EEMI/ 2014 - 15 - തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ ചന്തവിള വാർഡിൽ കോതക്കുള 
ത്തിന്റെ പുനരുദ്ധാരണവും സംരക്ഷണഭിത്തി 
നിർമ്മാണവും - 14. 5 ലക്ഷം 


23, 800 


22 


21 53 / EEMI/2014 - 15 - പള്ളിക്കൽ ഗ്രാമ പഞ്ചായ 

ത്തിൽ മൂഴിയിൽ തോടിന് കുറുകെ ട്രാക്ടർ 
ബ്രിഡ്ജ് നിർമ്മാണം - 15 ലക്ഷം 

37 , 500 
- 54/ EEMI/ 2014 - 15 - കല്ലറ പഞ്ചാ യ ത്തിൽ 
സരളകുമാരിയുടെ വീടിനുസമീപം സംരക്ഷണ 
ഭിത്തി നിർമ്മാണം - 11 ലക്ഷം 

27 ,500 
- 55 / EEMI/2014-15 - കല്ലിയൂർ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 2 - ൽ കാഞ്ഞിരത്തടി പാടശേഖര 
ത്തിന് സമീപം പള്ളിച്ചൽ തോട് ബണ്ട് 
ഉയർത്തുന്ന പ്രവൃത്തികൾ - 5 ലക്ഷം 

12 , 500 


23 


25 , 000 


24 


36,300 


13 45/ EEMI /2014- 15 - തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ ശ്രീകാര്യം വാർഡിൽ എച്ചിലോടു 
ചിറയുടെ പുനരുദ്ധാരണവും സംരക്ഷണഭിത്തി 
നിർമ്മാണവും- 8 ലക്ഷം 


56 / EEMI /2014 - 15 പ്രകൃതി ക്ഷോഭം 2014 
കല്ലിയൂർ പഞ്ചായത്തിൽ കരുമത്തിനുസമീപം 
മധുപാലം പമ്പ് ഹൗസിൽ ഷട്ടറിന്റെ അറ്റകുറ്റ 
പ്രവൃത്തികളും ആഴങ്കൽ തോടിൽ ഷട്ടറിന്റെ 
അറ്റകുറ്റ പ്രവൃത്തികളും കന്നുകലിച്ചാൽ 
തോട് പാടശേഖരത്തിൽ പുതിയ ഷട്ടർ ഇടുന്ന 
പ്രവൃത്തികളും - 10 ലക്ഷം 


20 ,000 


25, 000 


14 46/EEMI/2014-15 - ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 
അക്കരവിള റോഡ് സൈഡിലുള്ള 
തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം 
(രണ്ടാം ഘട്ടം) - 8 ലക്ഷം 
15 47 /EEMI/2014 - 15 പൂവച്ചൽ പഞ്ചായത്തിൽ 

വാർഡ് നമ്പർ 1- ൽ അയനിച്ചിലമാടൻ കാവ് 
കുളത്തിന്റെ പുനരുദ്ധാരണം - 15 ലക്ഷം 


20, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1- ന് 
2, 300 + വാറ്റ് @ 5 %, കമ നമ്പർ 2 , 7 , 15, 21 ഇവയ് ക്ക് 
2,900 + വാറ്റ് @ 5 %, കമനമ്പർ 3 - ന് 700 + വാറ്റ് @ 5 %, 
ക്രമനമ്പർ 4, 9, 10, 11, 13 , 14 , 16, 17 , 18, 19 , 24 ഇവയ്ക്ക് 
1, 900 + വാറ്റ് @ 5 %, ക്രമനമ്പർ 5, 22 ഇവയ്ക്ക് 2,100 + വാറ്റ് 
@ 5 %, കമനമ്പർ 6 , 8 , 23 ഇവയ്ക്ക് 1, 500 + വാറ്റ് 
@ 5 %, ക്രമനമ്പർ 12 - ന് 2,800 + വാറ്റ് @ 5 %, ക്രമനമ്പർ 20 - ന് 
1,600 + വാറ്റ് @ 5 %. 


37,500 


16 48/EEMI/2014-15 വെള്ളനാടു പഞ്ചായത്തിൽ 

കിടങ്ങുമ്മൽ എടയനാവട്ടം ആറ്റുമൂഴി തോടിൽ 
ലീഡിംഗ് ചാനൽ, കട്ട് ആന്റ് കവർ, റാംമ്പ് 
എന്നിവയുടെ നിർമ്മാണം- 10 ലക്ഷം 


25 , 000 


17 


49 / EEMI/2014 - 15 വിതുര പഞ്ചായത്തിൽ 

പൊട്ടൻചിറ മണി തൂക്കി തോടിൽ സംരക്ഷണ 
ഭിത്തി നിർമ്മാണവും പൊട്ടിയ പാലത്തിന്റെ 
വീതി കൂട്ടുന്ന പ്രവൃത്തികളും (രണ്ടാം 
ഘട്ടം) - 10 ലക്ഷം 


കരാറുകാരുടെ വിഭാഗം കമനമ്പർ 1, 2, 4 , 5, 7 , 
- 9 മുതൽ 22 വരെ യും 24 - നും ക്ലാസ്സ് " സി യും 
അതിനുമുകളിലും, ക്രമനമ്പർ 3 , 6 , 8, 23 ഇവയ്ക്ക് ക്ലാസ്സ് 
“ ഡി യും അതിനുമുകളിലും. 

പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി - ക്രമനമ്പർ 
1, 2, 5, 7, 12 , 15, 21, 22 ഇവയ്ക്ക് 5 മാസം, ക്രമനമ്പർ 3, 6, 
8, 23 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 4, 9, 10 , 11, 13, 14, 
16 മുതൽ 20 വരെയും 24- നും 4 മാസം. 

ക്രമനമ്പർ 1 മുതൽ 12 വരെയുള്ള പണികളുടെ ദർഘാസ് 
പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 8 - 1- 2015 വൈകുന്നേരം 
4 മണിവരെയും, കമ ന മ്പർ 13 മുതൽ 24 വരെയുള്ള 
പണികളുടെ ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 
14 - 1-2015 വൈകുന്നേരം 4 മണിവരെയും താഴെ ഒപ്പുവച്ചിട്ടുള്ള 


25 , 000 


18 50 /EEMI/2014-15- തിരുവനന്തപുരം കോർപ്പ 

റേഷനിൽ ചെല്ലമംഗലം വാർഡിൽ പുലിയറ 
ക്കോണം കുളത്തിന്റെ പുനരുദ്ധാരണവും 
സംരക്ഷണഭിത്തി നിർമ്മാണവും 10 ലക്ഷം 25,000 


304 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


813 


ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 

പുനർ ലേല പരസ്യം 
ദർഘാസുകളുടെ കൂടെ - 150 ( നൂറ്റമ്പത്)- ന്റെ മുദ്രപ്രതത്തിൽ 

- നമ്പർ ഡി1 / 99 വാല്യം -3. 

2014 ഡിസംബർ 1. 
നിശ്ചിത ഫോറത്തിലുള്ളതുപ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക 
കരാർപ്രതം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക കരാർപ്രതം -- കൊല്ലം ഉൾനാടൻ ജല ഗ താ ഗത ഡിവിഷൻ 
ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പരിധിയിൽ വ രുന്ന 
പരിഗണിക്കുന്നതല്ല. 1984- ലെ കേരള നിർമ്മാണ തൊഴിലാളി പരുത്തിപ്പാറ - വേളി 110 കെ . വി . ലൈൻ കടന്നു പോകുന്ന 
ക്ഷേമനിധി നിയമത്തിലെ 8(2) വകുപ്പ് അനുസരിച്ച് പ്രസ്തുത പാർവ്വതി പുത്തനാറിന്റെ വലതു കരയിൽ ഇലക്ട്രിക് ലൈൻ 
പണിയെടുക്കുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ മൊത്തം - നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന താഴെ പറയുന്ന 
ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി 31 -12 -2014 രാവിലെ 
ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. നിരതദവ്യം - 11 മണിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, ഉൾനാടൻ 
തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം ജലഗതാഗത ഉപവിഭാഗം, തിരുവനന്തപുരം ആഫീസിൽ വച്ച് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തെക്കരീതിയിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോഅദ്ദേഹം അധികാര 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി പുനർലേലം 

ചെയ്യുന്നതാണ്. കൂടാതെ അന്നേ ദിവസം രാവിലെ 10.30 മണി 
- ക്രമനമ്പർ 1 മുതൽ 12 വരെയുള്ള പണികളുടെ പൂരിപ്പിച്ച് 

വരെ മുദ്രവച്ച കവറു ക ളിൽ മുദ്രവച്ച ക്വട്ടേ ഷ നു കൾ 
ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ/ സ്പീഡ് പോസ്റ്റ്മുഖേന 

പുനർ ലേല നമ്പർ രേഖ പ്പെടു ത്തിയ ക വ റു ക ളിൽ 
മാത്രം 13 - 1- 2015 വൈകുന്നേരം 4 മണിക്ക് മുമ്പായും ക്രമനമ്പർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഉൾനാടൻ ജലഗതാഗത വിഭാഗം, 
13 മുതൽ 24 വരെയുള്ള പണികളുടെ പൂരിപ്പിച്ച് ദർഘാസുകൾ 

കൊല്ലത്തിന്റെ കാര്യാ ല യ ത്തിൽ സ്വീക രിക്കു ന്ന താ ണ് . 
രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ്മുഖേന മാത്രം 17 -1- 2015 

ഇതോടൊപ്പം താഴെപ്പറയുന്ന നിരതദ്രവ്യം കൊല്ലം ഉൾനാടൻ 
വൈകുന്നേരം 4 മണിക്ക് മുമ്പായും താഴെ ഒപ്പു വച്ചിട്ടുള്ള 

ജല ഗതാഗത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ ർക്ക് 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. 

മാറ്റിയെടുക്കത്തക്ക രീതിയിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം 
കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ 

ചെയ്യേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 
ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് നമ്പരും 

- നിര തദവ്യം കെട്ടിവയ്ക്കേ ണ്ടതും കൂടുതൽ തുക ലേലം 
പവ്യത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച് 

വിളിക്കുന്ന ആളിന്റെ പേർക്കോ അല്ലെങ്കിൽ കൂടുതൽ തുക 
ക വറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 

രേഖപ്പെടുത്തി ക്വട്ടേഷൻ സമർപ്പിച്ച ആളിന്റെ പേർക്കോ ലേലം 
കമനമ്പർ 1 മുതൽ 12 വരെയുള്ള പണികളുടെ ലഭിച്ച 

-- സ്ഥിരപ്പെടുത്തുന്നതും അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി 
ദർഘാസുകൾ 13 -1-2015 വൈകുന്നേരം 4 മണിക്കും ക്രമനമ്പർ 

തുക നികുതി ഉൾപ്പെടെ കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലം 
13 മുതൽ 24 വരെയുള്ള പണികളുടെ ലഭിച്ച ദർഘാസുകൾ 

-- സ്ഥിര പ്പെടുത്തി അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് നിശ്ചിത 
17 - 1- 2015 വൈകുന്നേരം 4 മണിക്കും എക്സിക്യൂട്ടീവ് 

- ദിവസത്തിനകം സ്വന്തം ചെലവിൽ മരങ്ങൾ നിലവിലുള്ള 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അ ധികാരപ്പെടുത്തുന്ന മറ്റ് - കെട്ടിടങ്ങൾക്കോ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കോ നാശം 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 

കൂടാതെ മുറിച്ചു നീക്കേണ്ടതാണ്. ലേലം തൃപ്തികരമല്ലെങ്കിൽ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അന്നേദിവസം അവധി ലേലം നിരാകരിക്കുന്നതിനുള്ള അധികാരം ലേലം നടത്തുന്ന 
ആയാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 4 മണിവരെ 

ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4 മണിക്ക് 

ലേല നമ്പരും ലേലത്തിന്റെ വിശദ വിവരവും അടങ്കൽ 
തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി " ഇന്ദിരാവികാസ് പ്രത 

തുകയും - 4 / ഇഇ/ 2014 - 15 - പരുത്തിപ്പാറ - വേളി 110 കെ . വി . 
സ്വീകരിക്കുന്നതല്ല. ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് 

ലൈൻ കടന്നു പോകുന്ന പാർവ്വതി പുത്ത നാറിന്റെ 
വകുപ്പിലെയും ദർഘാസുകളെ സംബന്ധിക്കുന്ന 

വലതു കരയിൽ ഇല ക് ടിക് ലൈൻ നിർമ്മാ ണ ത്തിന് 
മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 

തടസ്സമായി നിൽക്കുന്ന കാറ്റാടി, അക്കേഷ്യ, മഴമരം തുടങ്ങി 
ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം 

164 മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് സംബന്ധിച്ച് - 1,04, 536. 
അവരുടെ യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്ക് 
എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ നിരതദ്രവ്യം- 3,300. 
ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ജോയിന്റ് 

മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട കാലാവധി - 30 ദിവസം. 
രജിസ് ടാറിൽനിന്ന് ലഭിച്ചത് ദ ർ ഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ജി . ഒ. ( പി ) നമ്പർ 84 / 97 / പി . ഡബ്ല്യൂ . 

ലേലം സംബന്ധിച്ച് ജലസേചന വകുപ്പിൽ നിലവിലുള്ള 

എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കു 
ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും 

ന്നതാണ്. 
ബാധകമാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട 
ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
അമ്പലമുക്ക്, തിരുവനന്തപുരം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇൻലാന്റ് നാവിഗേഷൻ ഡിവിഷൻ, 
ആശ്രാമം, കൊല്ലം- 2. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


- ( ഒപ്പ്) 


305 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


814 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 492 / 98. 


2014 ഡിസംബർ 9. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തികളുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അതാത് ദിവസം വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4. 30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേഹം അധികാരപ്പെടു ത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോതൽസ മയം ഹാജരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തിദിവസം അതേ സമയം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 ( നാല്) മാസം വരെയായിരിക്കും. 


നിരതദ്രവ്യം 


- ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദർഘാസ് - പ്രവൃത്തി 
പ്രമാണത്തിന്റെ തീർക്കേണ്ട 
വില | കാലാവധി 


വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതികളും പ്രോജക്ട് മെയിന്റനൻസ് പദ്ധതികളും 


| 1 


1 / 2014 - 15 


25, 000 


1,875 + വാറ്റ് 


6 മാസം 


തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 14 - ൽ 
മുതലക്കോടം ഭാഗത്ത് ഇലഞ്ഞികുഴി പാടത്ത് ഇലഞ്ഞികുഴി 
തോടിന്റെ സംരക്ഷണം ( മേഴ്സി ലെയിൻ) - 10 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 20 - ൽ 
മുതലിയാർമടം അമ്പലത്തിന് സമീപം കോയിക്കൽ തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം- 10 ലക്ഷം 


2 


2 / 2014 - 15 


25,000 


1,875 + വാറ്റ് 


6 മാസം 


- 3 


3 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടുകണ്ടം ഭാഗത്ത് 20,000 
കുന്നംകുഴക്കൽ പുരയിടത്തിന് സമീപം കോലാനി വലിയ 
തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 8 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 35- ൽ 25,000 
നെല്ലിക്കാവിന് സമീപം മുൻഡിയാടി തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


- 4 


4 / 2014 - 15 


- 1,875 + വാറ്റ് 


6 മാസം 


- 5 


5 / 2014- 15 


25 , 000 


1,875 + വാറ്റ് 


6 മാസം 


തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പൂമാലക്കുന്നേൽ 
പാടശേഖരത്തിൽ കടമ്പത്താനം തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 


- 6 


6 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


കൊന്നത്തടി പഞ്ചായത്തിൽ കളപുരയ്ക്കൽ ഭാഗത്ത് 25, 000 
കമ്പിളികണ്ടം- മുക്കുടം തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 


| 1 


7 / 2014 - 15 


1,500 + വാറ്റ് 


6 മാസം 


രാജകുമാരി പഞ്ചായത്തിൽ ശ്രീകുമാർ പുരയിടത്തിന് സമീപം 12, 500 
പുതുകിൽ തോടിന്റെ സംരക്ഷണ പണികൾ - 5 ലക്ഷം 


- 8 


8 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


സേനാപതി പഞ്ചായത്തിൽ മേലെചെമ്മണ്ണാർ ഭാഗത്ത് 25,000 
തലയൻകാവ്-ചെമ്മണ്ണാർ തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 


9 


9 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


നെടുങ്കണ്ടം പഞ്ചായത്തിൽ പുത്തിരികണ്ടം ഭാഗത്ത് 25,000 
രാമക്കൽമേട്- കല്ലാർ തോടിന്റെ സംരക്ഷണ പണികൾ -- 

10 ലക്ഷം 


10 


10 / 2014 - 15 


17 , 500 


- 1,750 + വാറ്റ് 


6 മാസം 


തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 26 - ൽ 
വെങ്ങല്ലൂർ ഭാഗത്ത് മന്നാറായിൽ പുരയിടത്തിന് സമീപം 
തോടിന്റെ സംരക്ഷണ പണികൾ - 7 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 23 - ൽ 
പായിക്കാട്ടു കടവിനു സമീപം പായിക്കാട്ടു തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം - 7 ലക്ഷം 


11 


11 / 2014 - 15 


0 


| 17 ,500 


1,750 + വാറ്റ് 


6 മാസം 


306 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


815 


12 


12/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 30 - ൽ 25,000 
സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനു സമീപം ഹരിത 
റസിഡൻസ് തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം- 

10 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 32 - ൽ 25,000 
വാളൂർ പുരയിടം ഭാഗത്ത് ഇരക്കുംപുഴ പാലത്തിനു സമീപം 
കോലാനി തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


13 


13 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


14 


14 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


- കൊന്നത്തടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 2 - ൽ തേജസ് 25 ,000 
ഭവൻ ഭാഗത്ത് കമ്പിളികണ്ടം തോടിന്റെ സംരക്ഷണ പണികൾ - 
- 10 ലക്ഷം 


15 


15 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


കൊന്നത്തടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 15 - ൽ 25,000 
ഇടപ്പറമ്പത്ത് ഭാഗത്ത് മുക്കുടം-മുതിരപുഴ തോടിന്റെ 
സംരക്ഷണ ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


16 


16 / 2014 - 15 


2,875 + വാറ്റ് 


6 മാസം 


17 


17 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


18 


18 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


19 


19 / 2014 - 15 


അടിമാലി പഞ്ചായത്തിൽ ഇഞ്ചപതാൽ ഭാഗത്ത് വാളറ - 37 ,500 
കാഞ്ഞിരവേലി തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം - 

15 ലക്ഷം 
അടിമാലി പഞ്ചായത്തിൽ വിശ്വദീപ്തി സ്കൂൾപടിക്ക് സമീപം 25,000 
ദേവിയാർ തോടിന്റെ പുനരുദ്ധാരണം - 10 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 17 - ൽ 25,000 
പടിഞ്ഞാറെക്കര പുരയിടത്തിന് സമീപം അട്ടക്കുളം തോടിന്റെ 
സംരക്ഷണ പണികൾ - 10 ലക്ഷം 
തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 10 - ൽ 25 ,000 
അട്ടക്കുളം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം 

10 ലക്ഷം 
മണക്കാട് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 16 - ൽ 25,000 
നെടുമരുതുംചാലിൽ പുരയിടത്തിനു സമീപം പുത്തൻകാവു 
മാറിക തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
മണക്കാട് പഞ്ചായത്തിൽ കുളിരംകുഴി കടവിനു താഴശം 
പുതുപരിയാരം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം - 
10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


20 


20 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


21 


21/ 2014 - 15 


25 , 000 


1, 875 + വാറ്റ് 


6 മാസം 


22 


22 / 2014 - 15 


2,875 + വാറ്റ് 


6 മാസം 


രാജകുമാരി പഞ്ചായത്തിൽ മഞ്ഞകുഴി തോട്ടിൽ ചെക്ക് 37,500 
ഡാമിനും കോബാറിനും സംരക്ഷണഭിത്തി നിർമ്മാണം 
- 15 ലക്ഷം 


23 


23 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


24 


24 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


സേനാപതി പഞ്ചായത്തിൽ അത്തിയാടി ഭാഗത്ത് ഉപ്പാറമിൽ- 25,000 
തലയൻകാവ് തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
നെടുങ്കണ്ടം പഞ്ചായത്തിൽ മുണ്ടിയെരുമ ഭാഗത്ത് കല്ലാർ 25,000 
പുഴയുടെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
കൊന്നത്തടി പഞ്ചായത്തിൽ പഴയ തീയറ്റർ പടിക്ക് സമീപം 
കമ്പിളികണ്ടം-മുക്കുടം തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 


25 


25 / 2014 - 15 


25 , 000 


1,875 + വാറ്റ് 


6 മാസം 


26 


26 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


മണക്കാട് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ അരീക്കുഴ 25,000 
പാടശേഖരത്തിൽ തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 


27 


27 / 2014 - 15 


25,000 


1,875 + വാറ്റ് 


6 മാസം 


മണക്കാട് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ മാറിക മൂഴീക്കൽ 
അരീക്കുഴ ഖാദിഭവനു സമീപം മൂഴിക്കൽ തോട്ടിൽ 
സംരക്ഷണഭിത്തി, കുളിക്കടവ് എന്നിവയുടെ നിർമ്മാണം 
10 ലക്ഷം 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


816 


(1) 


(2) 


- ( 3 ) 


28 


28 / 2014- 15 


1,875 + വാറ്റ് 


6 മാസം 


മണക്കാട് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ മാറിക മൂഴിക്കൽ 25,000 

തോടിന്റെയും പാറക്കടവ് കൈവഴിയുടെയും സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


29 


29 /2014 - 15 


25, 000 


1, 875 + വാറ്റ് 


6 മാസം 


ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 9 - ൽ മലങ്കര 
തെക്കെപടി തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


30 


30 / 2014 - 15 


2,875 + വാറ്റ് 


6 മാസം 


വാഴത്തോപ്പ് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 2 - ൽ മുളകുവള്ളി 37,500 
ഭാഗത്ത് പാൽക്കുളം തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 
- 15 ലക്ഷം 
വാഴത്തോപ്പ് പഞ്ചായത്തിൽ പള്ളിത്താഴം ഭാഗത്ത് 37 ,500 
ചക്കരവേലിപടി തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 
15 ലക്ഷം 


31 


31/ 2014 - 15 


2 ,875 + വാറ്റ് 


6 മാസം 


32 


32 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


ഏലപ്പാറ പഞ്ചായത്തിൽ കാപ്പിപതാൽ ഭാഗത്ത് ചിന്നാർ 25,000 
തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


33 


33 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ഏലപ്പാറ പഞ്ചായത്തിൽ 4 -ാം മൈലിനു സമീപം ചിന്നാർ 25,000 
വാർഡിൽ ചിന്നാർ തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 


34 


34/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 9 - ൽ തടിപാലം- 25,000 
കണിയാംമൂഴി തോടിന്റെ തടിപാലത്തിനും കനാൽപാലത്തിനും 
ഇടയിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 7 - ൽ കല്ലാനിക്കൽ- 25,000 
പെരുമറ്റം പടി- ചെറുതോടിന്റെ സംരക്ഷണ പണികൾ 
10 ലക്ഷം 


35 


35 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


36 


36 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


37 


37 / 2014 - 15 


ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 6 - ൽ വാളർമടം 25,000 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 3- ൽ മരവെട്ടിചുവടു 25,000 
പാലത്തിന് മുകൾവശം മരവെട്ടിചുവടു ഭാഗത്ത് ചാലംകോട് 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


38 


38 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


39 


39 / 2014 - 15 


കുമിളി പഞ്ചായത്തിൽ അട്ടപ്പള്ളം ഭാഗത്ത് പത്തുമുറി- തേക്കടി 25,000 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
കുമിളി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 15 - ൽ ലക്ഷം വീട് 25, 000 

കോളനി ഭാഗത്ത്പത്തുമുറി- തേക്കടി തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


1,875 + വാറ്റ് 


6 മാസം 


40 


40 / 2014 - 15 


2,875 + വാറ്റ് 


6 മാസം 


41 


41 / 2014 - 15 


മറയൂർ പഞ്ചായത്തിൽ തലയാർ ഇടതുകര കനാലിൽ 37,500 
ചെയിനേജ് 5450 മീറ്ററിനു സമീപം നീർപാലത്തിന്റെ 
( കോഴിപ്പന്ന നീർപാലത്തിന്റെ രണ്ടു സ്പാനുകൾ) പുനർ 
നിർമ്മാണം- 15 ലക്ഷം 
മറയൂർ പഞ്ചായത്തിൽ തലയാർ ഇടതുകര കനാലിൽ 37 ,500 
ചെയിനേജ് 5450 മീറ്ററിനു സമീപം നീർപാലത്തിന്റെ 
താഴ്ഭാഗത്ത് വെള്ളം തിരിച്ച് വിടുന്നതിനും വിവിധ സ്ഥല 
ങ്ങളിൽ പാറകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള പണികൾ - 
15 ലക്ഷം 


2,875 + വാറ്റ് 


6 മാസം 


42 


42 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


പള്ളിവാസൽ പഞ്ചായത്തിൽ ഐക്കര പുരയിടത്തിന് സമീപം 25,000 
ചീർപാലം തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


43 


43 / 2014 - 15 


1,750 + വാറ്റ് 


6 മാസം 


ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ എൻ.എസ്.എസ്. 17,500 
കരയോഗം ഭാഗത്തിന് സമീപം ഇടവെട്ടിചിറയുടെ സംരക്ഷണ 
പണികൾ - 7 ലക്ഷം 


308 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


817 


(1) 


(2) 


( 3) 


44 


44 / 2014- 15 


1, 875 + വാറ്റ് 


6 മാസം 


45 


45 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 7 - ൽ ഇരിപ്പാൻചിറ | 20,000 
ചെക്ക് ഡാമിന് താഴശം തൊണ്ടുവേലി- തടിപ്പാലം 
തോടിന്റെ സംരക്ഷണ പണികൾ - 8 ലക്ഷം 
ഇടവെട്ടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 12 - ൽ അട്ടക്കുളം 25, 000 
തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
കരിംകുന്നം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 10- ൽ ആനിക്കുഴി- 25,000 
പറത്താനം തോടിന്റെ സംരക്ഷണ പണികൾ- 10 ലക്ഷം 
രാജാക്കാട് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 5 - ൽ എൻ. ആർ. 25,000 
സിറ്റിക്ക് സമീപം ഐക്കരക്കുന്നെൽപടി തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


46 


46 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


47 


47 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


48 


48/ 2014 - 15 


37 , 500 


2,875 + വാറ്റ് 


6 മാസം 


49 


49/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ഉടുമ്പൻചോല പഞ്ചായത്തിൽ വാളിയാപ്ലാക്കൽപടി ഭാഗത്ത് 
മെലെചെമ്മണ്ണാർ -ചെമ്മണ്ണാർ തോടിന്റെ സംരക്ഷണ ഭിത്തി 
നിർമ്മാണം - 15 ലക്ഷം 
അടിമാലി പഞ്ചായത്തിൽ പൊറ്റാസ് ഫീൽഡിനു സമീപം 25,000 
ദേവിയാർ തോടിന്റെ പുനഃരുദ്ധാരണം - 10 ലക്ഷം 
അടിമാലി പഞ്ചായത്തിൽ അടിമാലി ക്ലബിനു സമീപം 25, 000 
എട്ടുമുറി തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം 
10 ലക്ഷം 


50 


50 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


51 


51/ 2014 - 15 


| 25,000 


1, 875 + വാറ്റ് 


- 6 മാസം 


52 


52 / 2014 - 15 


25, 000 


1, 875 + വാറ്റ് 


6 മാസം 


53 


53 / 2014 - 15 


25,000 


1,875 + വാറ്റ് 


6 മാസം 


54 


54 / 2014 - 15 


25,000 


1, 875 + വാറ്റ് 


6 മാസം 


55 


55 / 2014 - 15 


15 ,000 


1,500 + വാറ്റ് 


6 മാസം 


അടിമാലി പഞ്ചായത്തിൽ എൻ. എച്ച്- നു സമീപം എട്ടുമുറി 
തോടിന്റെ പുനഃരുദ്ധാരണം - 10 ലക്ഷം 
കരികുന്നം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ 
കോലക്കുന്നെൽ തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 
കരിങ്കുന്നം പഞ്ചായത്തിൽ കല്ലാനിക്കൽ ഭാഗത്ത് മാല 
തോടിന്റെ സംരക്ഷണ പണികൾ (റീച്ച്-2 ) - 10 ലക്ഷം 
കുമാരമംഗലം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 9 - ൽ 
മണിയാൻതറം പാടശേഖരത്തിൽ ക്രോസ് ബാറിന്റെ 
നിർമ്മാണവും അനുബന്ധ പണികളും - 10 ലക്ഷം 
ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തട്ടകുഴക്കു സമീപം മാൻകോട് 
ഭാഗത്ത് ക്രോസ് ബാറിന്റെ മുകൾവശം ഇടതുകരയുടെ 
പുനഃരുദ്ധാരണം - 6 ലക്ഷം 
- വാഴത്തോപ്പ് പഞ്ചായത്തിൽ വാർഡ് നമ്പർ 8, 13 - ൽ 
കുമ്പാട്ട്-ചെതുമട്ടെൽ പുരയിടം ഭാഗത്ത് ഞാവൽചുവടു 
പേപ്പാറ തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
അടിമാലി പഞ്ചായത്തിൽ ആളൂർ പുരയിടം ഭാഗത്ത് 
അമ്മാവൻ പടിയിൽ ദേവിയാർ തോടിന്റെ സംരക്ഷണഭിത്തി 
- നിർമ്മാണം - 10 ലക്ഷം 
മൂന്നാർ പഞ്ചായത്തിൽ കാളിയമ്മൻ അമ്പലം കോളനിക്ക് 
സമീപം കന്നിയൂർ പുഴയുടെ ഇടതുകരയിൽ സംരക്ഷണ 
ഭിത്തി, കുളിക്കടവ് എന്നിവയുടെ നിർമ്മാണം- 6 ലക്ഷം 


56 


56/ 2014 - 15 


25,000 


- 1, 875 + വാറ്റ് 


6 മാസം 


57 


57 / 2014 - 15 


25, 000 


1, 875 + വാറ്റ് 


6 മാസം 


58 


58 / 2014 - 15 


15 , 000 


1,500 + വാറ്റ് 


6 മാസം 


59 


59 / 2014 - 15 


37 ,500 


2,875 + വാറ്റ് 


6 മാസം 


വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഇല്ലിക്കൽപടിക്ക് സമീപം 
ആനവിരട്ടിയിൽ ആനവിരട്ടി-മാൻകടവ് തോടിന്റെ 
പുനഃരുദ്ധാരണം - 15 ലക്ഷം 
അടിമാലി പഞ്ചായത്തിൽ മാടപ്പറമ്പിൽ ഭാഗത്ത് 
പൊളിഞ്ഞപാലം- അടിമാലി തോടിന്റെ സംരക്ഷണ പണികൾ 
- 10 ലക്ഷം 


60 


60 / 2014 - 15 


25,000 


1, 875 + വാറ്റ് 


6 മാസം 


309 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


818 


(1) 


(2) 


- (4) 


61 


61/ 2014 -15 


1, 875 + വാറ്റ് 


6 മാസം 


പുറപ്പുഴ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 6 - ൽ മണലോടി 25,000 
ഭാഗത്ത് വലിയ തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


62 


62 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


പുറപ്പുഴ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 7 - ൽ തറവട്ടം- 25,000 
പള്ളിത്താഴം റോഡിന് സമീപം വെള്ളക്കുഴി തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം 10 ലക്ഷം 


63 


63 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


പുറപ്പുഴ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 7 - ൽ പുറപ്പുഴ 25,000 
വില്ലേജിൽ തറവട്ടം- കാരികൊമ്പ് തോടിന്റെ സംരക്ഷണ പണികൾ 
( ബാലൻസ് പണികൾ) - 10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


64 64 / 2014 - 15 പുറപ്പുഴ പഞ്ചായത്തിൽ വയലാട്ടു ഭാഗത്ത് പുറപ്പുഴ വലിയ 25,000 

തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
65 65 /2014- 15 കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഷാപ്പുംപടി ഭാഗത്ത് മൈലപുഴ- 25,000 

പഴയരികണ്ടം തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം 
10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


66 


66 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


കാഞ്ചിയാർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 5 - ൽ പാലാക്കട 25 ,000 
ഭാഗത്ത് പാലക്കട തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം 
10 ലക്ഷം 


67 


67 / 2014 - 15 


2,625 + വാറ്റ് 


6 മാസം 


പള്ളിവാസൽ പഞ്ചായത്തിൽ ചിത്തിരപുരം പവർഹൗസ് 35,000 
പാലത്തിനു താഴശം മുതിരപുഴയുടെ വലതുകര 
സംരക്ഷണം - 14 ലക്ഷം 


68 


68 / 2014 - 15 


25,000 


1,875 + വാറ്റ് 


6 മാസം 


പള്ളിവാസൽ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 12 - ൽ 
തെള്ളിപടവിൽ ഫീൽഡിൽ വട്ടയാർ തോടിന്റെ സംരക്ഷണ 
ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


69 


69/ 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


പുറപ്പുഴ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 11 - ൽ വട്ടക്കാട്ട് 25 ,000 
ഭാഗത്തിന് സമീപം അട്ടമല തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


70 


70/ 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


പുറപ്പുഴ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 4 - ൽ പരുത്തുംപാറ 25,000 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


71 


71 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


ആലക്കോട് പഞ്ചാ യ ത്തിൽ സർവ്വേ നമ്പർ 44 /11 , 43 / 6 - 1, 25,000 
44/ 1, 43 /6, 30/ 2- 5 - ൽ ചവർണ്ണക്കര ഭാഗത്തിന് സമീപം 
മടത്തികണ്ടം തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം 
10 ലക്ഷം 


72 


72 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


ആലക്കോട് പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 1- ൽ സെന്റ് 
അഗസ്റ്റിൻ എൽ. പി . സ്കൂളിന് സമീപം ചിലവ് തോടിന്റെ 
വലതുകര സംരക്ഷണം- 10 ലക്ഷം 


73 


73 / 2014 - 15 


25, 000 


1, 875 + വാറ്റ് 


6 മാസം 


നെടുങ്കണ്ടം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 21 - ൽ ചീനിപ്പാറ 
മന്നാക്കുടി ഭാഗത്ത് തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 


74 


74 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


നെടുങ്കണ്ടം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 17 - ൽ സുധിൻപടി 25, 000 
മുതൽ കാർത്തിയാനിപടി വരെ തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം- -- 10 ലക്ഷം 


75 


75 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


നെടുങ്കണ്ടം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 16 - ൽ ചക്കാനം 25,000 
പടി ഭാഗത്ത് ചക്കക്കാനം- അമ്പിളിഅമ്മൻകാനം തോടിന്റെ 
സംരക്ഷണ പണികൾ - 10 ലക്ഷം 


76 


76 / 2014 - 15 


25, 000 


1,875 + വാറ്റ് 


6 മാസം 


പള്ളിവാസൽ പഞ്ചായത്തിൽ കുരിശുംപാറയിൽ കോട്ടപ്പാറ 
മകയിരംപടി തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം 
S 10 ലക്ഷം 


310 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


819 


(1) 


(2) 


( 3) 


77 


77/ 2014- 15 


1, 875 + വാറ്റ് 


6 മാസം 


ബൈസൺവാലി പഞ്ചായത്തിൽ ആനിക്കുഴി കാട്ടിൽ പുരയിട 25,000 
ത്തിന് സമീപം സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


78 


78 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ആലക്കോട് പഞ്ചായത്തിൽ ആനക്കയം കുളത്തിന് സമീപം 18,750 
ആനക്കയം അംഗൻവാടിയുടെ അരികിൽ സംരക്ഷണഭിത്തി 
നിർമ്മാണം- 7.50 ലക്ഷം 


79 


79 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


80 


80 / 2014 - 15 


കരിമണ്ണൂർ പഞ്ചായത്തിൽ പന്നൂർ വാർഡിൽ മാനാക്കുഴിപതിക്ക് 25,000 
സമീപം കരിമണ്ണൂർ തോടിന്റെ സംരക്ഷണപണികൾ - 10 ലക്ഷം 
കരിമണ്ണൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 2 - ൽ അനിക്കുഴക്ക് 25, 000 
സമീപംഗ്ലാസ്കോ പാലത്തിന് മുകൾവശം ചൂലക്കാട് തോടിന്റെ 
വലതുകര സംരക്ഷണം - 10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


De 


81 


81 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


കരിമണ്ണൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 13 - ൽ വെള്ളരിങ്ങാട്ടു 25 ,000 
പുരയിടത്തിൽ ചാലശ്ശേരി- എഴുമുട്ടം തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 


82 


82 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


കാഞ്ചിയാർ പഞ്ചായത്തിൽ പാലാക്ക ട - അ ഞ്ചു രുളി 25,000 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 
കട്ടപ്പന പഞ്ചായത്തിൽ വാർഡ് നമ്പർ 12 - ൽ പടിയാനിപടി 18 ,750 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


83 


83 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


84 


84 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


ബൈസൺവാലി പഞ്ചായത്തിൽ കോമ്പയിക്കൽ പുരയിടത്തിന് 25,000 
സമീപം സംരക്ഷണ ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


85 


85/ 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


ബൈസൺവാലി പഞ്ചായത്തിൽ കുന്നേൽ പുരയിടത്തിന് 25, 000 
സമീപം ഉപ്പാർ നിരപ്പിൽ കച്ചാപ്പു തോടിന്റെ സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 


86 


86 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ാള 


കരിമണ്ണൂർ പഞ്ചായത്തിൽ അത്തിക്കൽ പുരയിടത്തിന് 25,000 
സമീപം വട്ടക്കാവിൽ പാലത്തിന് താഴശം കരിമണ്ണൂർ 
തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


87 


87/ 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


കരിമണ്ണൂർ പഞ്ചായത്തിൽ പന്നൂർ മാനാക്കുഴിക്ക് സമീപം 25,000 
കരിമണ്ണൂർ തോടിന്റെ സംരക്ഷണപണികൾ - 10 ലക്ഷം 


88 


88 / 2014 - 15 


25,000 


1,875 + വാറ്റ് 


6 മാസം 


കരിമണ്ണൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 14 - ൽ 
മതലിക്കുന്നേൽ പുരയിടത്തിൽ കുറുമ്പാലമറ്റത്തിന് സമീപം 
ചെറുതോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


89 


89 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


കോടിക്കുളം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 4- ൽ തടിക്കയം 25,000 
ലക്ഷം വീട് കോളനിക്ക് ( കൊടുവെലി) സമീപം ചൂലക്കാട് 
ചെക്ക് ഡാമിന്റെ മുകൾ വശത്തും താഴ്വശത്തും കല്ലുങ്കൽ 
പുരയിടത്തിൽ ചൂലക്കാട് തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 


90 


90/ 2014 -15 


1,875 + വാറ്റ് 


6 മാസം 


കോടിക്കുളം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 4 - ൽ പടത്തിൽ 25,000 
പുരയിടത്തിലും സമീപവും വയലുപാടം തോടിന്റെ സംരക്ഷണ 
പണികൾ - 10 ലക്ഷം 
കട്ടപ്പന പഞ്ചായത്തിൽ വാർഡ് നമ്പർ 15- ൽ 25,000 
പുത്തൻപുരക്കൽപടി കണ്ണമുണ്ടപടി ഭാഗത്ത് സംരക്ഷണഭിത്തി 
നിർമ്മാണം- 10 ലക്ഷം 


91 


91/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


92 


92 / 2014 - 15 


1, 500 + വാറ്റ് 


6 മാസം 


വാത്തികുടി പഞ്ചായത്തിൽ വാർഡ് നമ്പർ 16 - ൽ കുന്നേൽ 12, 500 
ഭാഗത്ത് രാജമുടി- പതിനാറാംകണ്ടം തോടിന്റെ സംരക്ഷണ 
പണികൾ - 5 ലക്ഷം 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


820 


(1) 


(2) 


93 


93/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


പാമ്പടുംപാറ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 5 - ൽ പുളിയൻമല 20,000 
ബാലഗ്രാം തോടു മുതൽ സന്യാസിയോട മുള്ളൂർപടികടവു 
വരെ സംരക്ഷണഭിത്തി നിർമ്മാണം - 8 ലക്ഷം 


94 


94/ 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


കോടിക്കുളം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1- ൽ ഇല്ലിച്ചുവടിനു 25, 000 
സമീപം വട്ടകുടി പുരയിടത്തിൽ ചെന്നംകോട് തോടിന്റെ 
സംരക്ഷണ പണികൾ - 10 ലക്ഷം 


95 


95 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


96 


96 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


മുട്ടം പഞ്ചായത്തിൽ കൊട്ടാരത്തറ പുരയിടത്തിലും സമീപവും 25,000 
മണിയൻകല്ലു ഭാഗത്ത്മഞ്ഞക്കുന്നെ തോടിന്റെ സംരക്ഷണ 
ഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
മുട്ടം പഞ്ചായത്തിൽ കുഴിഞ്ഞാലികുന്നെൽ ഭാഗത്ത് പുറവിള 25,000 
തോടിന്റെ ഇടതുകരയിലും വലതുകരയിലും സംരക്ഷണഭിത്തി 
നിർമ്മാണം - 10 ലക്ഷം 
ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 3 - ൽ കുന്നുംപുറത്ത് 25,000 
പുരയിടത്തിനുസമീപം പാമ്പാട തോടിന്റെ ഇടതുകരയിലും 
വലതു കരയിലും സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


97 


97 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


98 


98 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 11 - ൽ ക്രിസ്റ്റ്യൻ 25,000 
പള്ളി ഭാഗത്ത് ചെപ്പുകുളം വെളുമ്പൻ തോടിന്റെ ഇടതു 
കരയിലും വലതു കരയിലും സംരക്ഷണഭിത്തി നിർമ്മാണം - 
10 ലക്ഷം 
ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ വാർഡ് നമ്പർ 1, 2- ൽ അമയപയിൽ 25,000 
കൊച്ചുപറമ്പിൽ, കൊടിമറ്റം പുരയിടങ്ങൾക്ക് സമീപം വള്ളിയാടി 
തോടിനും കുന്നുനെ തോടിനും സംരക്ഷണഭിത്തി നിർമ്മാണം 
- 10 ലക്ഷം 


99 


99 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


100 


100 / 2014 - 15 


1 , 875 


+ 


( 


6 മാസം 


കഞ്ഞിക്കുഴി പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 16- ൽ 25,000 
കളപ്പുരയ്ക്കൽ പുരയിടം ഭാഗത്ത് ഉരുളിക്കൽ തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം- 10 ലക്ഷം 


101 


101/2014 -15 


25,000 


1, 875 + വാറ്റ് 


6 മാസം 


ഇരട്ടയാർ പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 9 - ൽ 
ട്രാൻസ്ഫോർമറിന് സമീപം കൊച്ചുതോവാള - ഉപ്പുകണ്ടം 
തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


102 


102 / 2014 - 15 


25 , 000 


1,875 + വാറ്റ് 


6 മാസം 


വണ്ടൻമേട് പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 16 - ൽ 
കണ്ണമുണ്ടൽപടി ഭാഗത്ത് കടമാക്കുഴി തോടിന്റെ സംരക്ഷണ 
ഭിത്തി നിർമ്മാണം- 10 ലക്ഷം 


103 


1,875 + വാറ്റ് 


6 മാസം 


104 


1, 875 + വാറ്റ് 


6 മാസം 


103 / 2014 - 15 ഉടുമ്പന്നൂർ പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 3 - ൽ 25,000 

നടുക്കുടിയിൽ പുരയിടത്തിനു സമീപം കലുങ്കിനു മുകൾവശം 

മങ്കുഴി തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
104 / 2014- 15 ഉടുമ്പന്നൂർ പഞ്ചാ യ ത്തിൽ വാർഡ് നമ്പർ 3 - ൽ 25,000 

കുഴിപ്പിള്ളിൽ പുരയിടത്തിലും സമീപവും മങ്കുഴി തോടിന്റെ 

സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 
105 /2014- 15 വണ്ണപ്പുറം പഞ്ചായത്തിൽ എസ്.എൻ. എം . വി. ഹൈസ്കൂളിന് 25 ,000 

സമീപം തെക്കെച്ചിറ - വിലങ്ങുപാറ തോടിന്റെ സംരക്ഷണ 

പണികൾ - 10 ലക്ഷം 
106 / 2014 - 15 വണ്ണപ്പുറം പഞ്ചാ യ ത്തിൽ ഏലികുടി പുരയിടത്തിന് 25,000 

സമീപം വള്ളാനമറ്റം പടിയിൽ വെൺമറ്റം - വിലങ്ങുപാറ 
തോടിന്റെ സംരക്ഷണ പണികൾ 10 ലക്ഷം 


105 


1, 875 + വാറ്റ് 


6 മാസം 


10 6 


1,875 + വാറ്റ് 


6 മാസം 


107 


107 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


വണ്ണപ്പുറം പഞ്ചായത്തിൽ മങ്കുഴികാവു ഭഗവതി അമ്പലത്തിന് 25, 000 
സമീപം മങ്കുഴികാവു ഭഗവതി പാടശേഖരം തോടിന്റെ 
സംരക്ഷണ പണികൾ - 10 ലക്ഷം 


312 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


821 


(1) 


(2) 


| ( 5) 


( 6 ) 


108 


1, 875 + വാറ്റ് 


6 മാസം 


108 / 2014 - 15 വണ്ണപ്പുറം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 14 - ൽ പണ്ടാരകുത്ത് 25, 000 

പാലത്തിന് കുന്നത്തു പുരയിടത്തിൽ പണ്ടാരകുത്ത് തോടിന്റെ 
സംരക്ഷണഭിത്തി നിർമ്മാണം - 10 ലക്ഷം 


109 


109 


109 /2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


- വണ്ണപ്പുറം പഞ്ചായത്തിൽ അമയിൽത്തൊട്ടി മുള്ളരിങ്ങാടു 25,000 
ഭാഗത്ത് തീയെരീയാൻ തോടിന്റെ സംരക്ഷണ പണികൾ - 
10 ലക്ഷം 


110 


110 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


വെള്ളിയാമറ്റം പഞ്ചായത്തിൽ വാർഡ് നമ്പർ 12 - ൽ 25,000 
വെള്ളിയാമറ്റം കറുകപള്ളി അമ്പലപടി ഭാഗത്തിന് സമീപം 
വടക്കാനാർ തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം - 
10 ലക്ഷം 


111 


1,875 + വാറ്റ് 


6 മാസം 


111/ 2014 - 15 വെള്ളിയാമറ്റം പഞ്ചായത്തിൽ കൂവകണ്ടം ചാറ്റുപാറ ഭാഗത്തിന് 25,000 

സമീപം വലിയം തോടിന്റെ സംരക്ഷണ പണികൾ - 10 ലക്ഷം 


112 


112 / 2014 - 15 


1,875 + വാറ്റ് 


6 മാസം 


വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പൂച്ചപ് ഭാഗത്ത് ദേവരുപാറ 25, 000 
ചെമ്പൻ തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം- 10 ലക്ഷം 


1, 875 + വാറ്റ് 


6 മാസം 


113 113 / 2014 - 15 വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പന്നിമറ്റത്തിന് സമീപം പൂങ്കുളം 25,000 

തോടിന്റെ സംരക്ഷണഭിത്തി നിർമ്മാണം- 10 ലക്ഷം 


114 


114 / 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മേത്തൊട്ടിയിൽ കിഴക്കുമ്മല 25,000 
ഭാഗത്തിന് സമീപം കയിക്കൽ തോടിന്റെ ഇടതുകരയിലും 
വലതുകരയിലും സംരക്ഷണഭിത്തി നിർമ്മാണം- 10 ലക്ഷം 
ബഡ്ജറ്റ് വർക്ക് 2013 - 14 -- ചെക്ക് ഡാമുകളുടേയും റഗുലേറ്ററു 
കളുടെയും നിർമ്മാണം 
-- ഏലപ്പാറ പഞ്ചായത്തിൽ ഏലപ്പാറ തോട്ടിൽ ചെക്ക് ഡാം 20, 000 
നിർമ്മാണം- ആർ. ഡബ .എസ്.എസ്. ഏലപ്പാ - 8 ലക്ഷം 


115 


115 


115/ 2014 - 15 


1, 875 + വാറ്റ് 


6 മാസം 


- ദ ർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതി - കമ ന മ്പർ 1 മുതൽ 9 വരെ 5 - 1 - 2015 , കമ ന മ്പർ 
10 മുതൽ 17 വരെ 7 - 1 - 2015, ക്രമനമ്പർ 18 മുതൽ 25 വരെ 9 - 1- 2015 , ക്രമനമ്പർ 26 മുതൽ 31 വരെ 12 - 1 - 2015 , ക്രമനമ്പർ 
34 മുതൽ 42 വരെ 14 - 1- 2015, കമനമ്പർ 43 മുതൽ 51 വരെ 16 - 1 - 2015 , കമനമ്പർ 52 മുതൽ 60 വരെ 19 - 1- 2015, കമനമ്പർ 
61 മുതൽ 68 വരെ 21- 1- 2015 , ക്രമനമ്പർ 69 മുതൽ 17 വരെ 23 - 1- 2015, ക്രമനമ്പർ 78 മുതൽ 85 വരെ 28 - 1- 2015 , ക്രമനമ്പർ 
86 മുതൽ 93 വരെ 30 - 1- 2015 , ക്രമനമ്പർ 94 മുതൽ 102 വരെ 2 - 2 - 2015, ക്രമനമ്പർ 103 മുതൽ 115 വരെ 4 - 2 - 2015. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 
ടി തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ പാടില്ലാത്ത 
താകു ന്നു . ദർഘാസു ക ളോ ടൊപ്പം - 100 - ന്റെ മുദ്രപത ത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്ക ണം . 
നിര ത ദ വ്യം എക് സി ക ട്ടീവ് എഞ്ചി നീ യറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുക യ്ക്കു ള്ളതും അ ദ്ദേ ഹ ത്തിന് ഏത് 
സമയത്തും മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ടി തുക പണമായോ ചെക്കായോ ഇന്ദിരാ 
വികാസ് പ്രതമായോ സ്വീകരിക്കുന്നതല്ല . 1989- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8(2 ) വകുപ്പനുസരിച്ച് 
ടി പണികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം തുക 
നിർമ്മാണ ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥരാണ്. 


കേരള പൊതു മരാമത്ത്/ ജലസേചന വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ വ്യവസ്ഥകളും 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 
വിഭാഗം, കട്ടപ്പന, ഇടുക്കി. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


313 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


822 


ദർഘാസ് പരസ്യം 

പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം - 150 - ന്റെ 

(നൂറ്റിയമ്പത് രൂപ) മുദ്രപത്രത്തിൽ ആവശ്യമായ വിവരങ്ങൾ 
നമ്പർ ഡി2 - റ്റി.എൻ.510 / 2014. 

2014 ഡിസംബർ 10. 

രേഖപ്പെടുത്തിയ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ടു അടക്കം 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ചെറുകിട ജലസേചന ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ മൈനർ ഇറിഗേഷൻ 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന - ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള ഇലക്ട്രിക്കൽ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
മത്സ ര സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ സ്പീഡ് 

ദർഘാസിനോടൊപ്പം ദർഘാസ് വാങ്ങിയ രശീതിയും ഉള്ളടക്കം 
പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 

ചെയ്യേണ്ടതാണ്. ശരിയായ വിധത്തിലുള്ള പ്രാഥമിക ഉടമ്പടി 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. ടി 

യഥാക്രമം പൂരിപ്പിച്ച് അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
ദർഘാസുകൾ താഴെപറയുന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണി വരെ 

നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 

നിരസിക്കുന്നതാണ്. 
ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ - 1991- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 

നിയമത്തിലെ ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
കാരണവശാൽ നിശ്ചിത ദിവസം അവധി ആയിരുന്നാൽ 

നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
അതിനടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണി 

ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 

ഫണ്ടിലേക്ക് നൽകുവാൻ ബാധ്യസ്ഥനാണ്. 
തീയതിമുതൽ 2 മാസംവരെ ആയിരിക്കും. 

കേ രള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
അടങ്കൽ തുകയും 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
05 / ഇ . ഇ / എം . എ . / ത്യ ശ്ശൂ ർ / 2 014 - 15 

- ജി. ഒ . ( എംഎസ്.) നമ്പർ 135 /97 / കോ . ഓപ്പ. തീയതി 
ത്യശ്ശൂർ മെനർ ഇറിഗേഷൻ ഡിവിഷന്റെ 

13 - 11- 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 
കീഴിലുള്ള ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 

ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ഉറു മ്പൻകുന്ന് ലിഫ് റ്റ് ഇറി ഗേ ഷൻ 

ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളൂ. എം . പി .എൽ. എ . ഡി . 
സ്കീമിന്റെ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തി 

പണികൾക്ക് ടെണ്ടർ എക്സസ്അനുവദിക്കുന്നതല്ല. 
കളും 30 എച്ച്. പി . യുടെ മോട്ടോർ പമ്പ് 
സൈറ്റ് സ്ഥാപിക്കലും - 2,25,927 

കരാറുകാർ പിൻ കോഡ് നമ്പർ ഉൾപ്പെടെയുള്ളഅഡസ്സ് 
5 , 650 

രേഖപ്പെടുത്തേണ്ടതാണ്. 
- 06 / ഇ . ഇ / എം . എ ./തൃ ശ്ശൂ ർ / 2014 - 15 
ടി ടി വലിയകുളം ലിഫ്റ്റ് ഇറിഗേഷൻ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
സ്കീമിന്റെ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തി 

കാര്യാലയം, 
കളും 35 എച്ച്. പി. യുടെ മോട്ടോർ പമ്പ് 

ചെറുകിട ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
സൈറ്റ് സ്ഥാപിക്കലും - 2,53,284 

- 6, 350 
തൃശ്ശൂർ- 20. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 800 + 
5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 900 + 5 % വാറ്റ്. 
- ദ ർ ഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന തീയ തിയും 
സമയവും - 29 - 12 - 2014, ഒരു മണി. 

ദർഘാസ് പരസ്യം 
പൂരിപ്പിച്ച ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും - 1- 1-2015 , 3 മണി. 

നമ്പർ ഡി1- എം . ടി . 03/ 2014 - 15. 

2014 ഡിസംബർ 4. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 1-1- 2015 , 3.30 

- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ജലസേചന 
മണി. 

വിഭാഗം ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 

പറയുന്ന പ്രവർത്തികൾക്ക് കേരള ജലസേചന വകുപ്പിലോ 
പവ്യത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - മെ നർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 

പൊതു മ രാ മത്ത് വകു പ്പിലോ രജിസ്റ്റർ ചെയ്ത പ്രകാരം 

അർഹതപ്പെട്ടതരം കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത ഇലക്ട്രിക്കൽ " സി 

ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
ക്ലാസും അതിനുമുകളിലും. 

മുദ്ര വച്ച ക വ റു ക ളിൽ ര ജി സ് ട്രേഡ് തപാൽ വഴി 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 1 മാസം (ഓരോന്നിനും ). ക്ഷണിച്ചു കൊ ള്ളു ന്നു . ത പാ ലിൽ ഉണ്ടാകുന്ന 
ദർഘാസ് പ്രമാണവും മറ്റു വിശദ വിവരങ്ങളും താഴെ 

കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന അവസാന 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ തീയതി മുതൽ രണ്ടുമാസം വരെ ആയിരിക്കും. 


314 


30th Dec. 2014] 


IRRIGATION DEPARTMENT 


823 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


കരാറുകാരന്റെ തരം - അധിക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
അടച്ച്, പുതുക്കിയ സംവിധാനത്തിലേക്ക് മാറിയ എ യും 
ബി യും സി യും ക്ലാസുകൾ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 


ഇറിഗേഷൻ ഡിവിഷൻ, കോഴിക്കോട് 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 5 - 1- 2015, 
2 മണിവരെ. 


49 , 700 


1 19 / എസ് . ഇ . ഐ . കെ ./ 2014 - 15 - കടലാക്രമണ 

പ്രതിരോധ പ്രവൃത്തി- - പയ്യോളി പഞ്ചായത്തിൽ 
സി. പി. 2033- ന് 14 മീറ്റർ വടക്കുനിന്ന് വടക്കോട്ട് 
63 മീറ്റർ നീളത്തിൽ ഇരിങ്ങൽ കടൽ ഭിത്തിയുടെ 
പുനരുദ്ധാരണം - 19 ,84,925 
2 20/എസ്. ഇ . ഐ . കെ ./ 2014 - 15 - വെള്ളപ്പൊക്ക 

നിയന്ത്രണം- ചെറുവണ്ണൂർ പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 12- ൽ തെവച്ച്മണ്ണിൽ കുറ്റ്യാടി പുഴയുടെ 
ഇടതുകര സംരക്ഷണം- 24,38,910 

- ഇറിഗേഷൻ ഡിവിഷൻ, മലപ്പുറം 


50, 000 


3 21/എസ് . ഇ . ഐ . കെ . 2014 - 15 - കടലാക്രമണ 

പ്രതിരോധ പ്രവൃത്തി- പൊന്നാനി മുൻസിപ്പാലിറ്റി 
യിലെ മുറിഞ്ഞാഴിയിൽ സി . ഇ . എസ്. സി . പി. 
153 - ന് 15 മീറ്റർ വടക്ക് നിന്ന് വടക്കോട്ട് 49 
മീറ്റർ നീളത്തിൽ കടൽ ഭിത്തിയുടെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - 18,93,412 

ഇറിഗേഷൻ ഡിവിഷൻ, കാസർഗോഡ് 


47 , 350 


- ദർഘാസ് പ്രമാ ണ ങ്ങ ളും മറ്റു വി വ ര ങ്ങളും ഇ 
ഓഫീസിൽ നിന്ന് 31-12 - 2014 ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് 
ഫോറത്തിന്റെ വില രൊക്കമായോ മണിയോർഡർ ആയോ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും 
തിരികെ ലഭിക്കുന്നതല്ല. ദർഘാസുകൾ 5 -1-2015 വൈകുന്നേരം 
2 മണി വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസുകൾ 
5 - 1- 2015 വൈകുന്നേരം 3 മണിക്ക് സന്നിഹിതരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. മുകളിൽ 
പറഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതിയിൽ ഏതെങ്കിലും ദിവസം 
സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് തൊട്ടു 
പിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി സമയത്ത് ടി ദർഘാസുകൾ 
നടത്തുന്നതാണ്. ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 
കരാ റു കാർ അ വരുടെ കോൺടാക്ട് രജി സ് ട്രേ ഷൻ 
സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. ലേബർ 
കോൺട്രാക്ട് സൊസൈറ്റികൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന 
പണികളുടെആകെ അടങ്കൽ തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് 
രജി സ്ടാറിൽ നിന്നു വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള 
അപേ ക്ഷ യോടുകൂടി സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാസ് 
( പമാ ണ ങ്ങൾ അംഗീ ക ത കരാ റു കാർക്ക് മാത്രം 
ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും ആവശ്യമായ സ്റ്റാമ്പ് 
പതിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. കരാറുകാർ ദർഘാസിനോടൊപ്പം - 150 വില 
യുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പി 
ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും 
നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
കേരള ജലസേചന വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നില വിലുള്ള എല്ലാ ചട്ട ങ്ങളും നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


- 50 , 000 


4 22/ എസ് . ഇ . ഐ . കെ ./ 2014 - 15 - കടലാകമണ് 

പ്രതിരോധ പ്രവൃത്തി- കാസർഗോഡ് മുനിസിപ്പാ 
ലിറ്റിയിൽ കസബ് കടപ്പുറത്ത് ചെയിനേജ് 
30 / 105 മുതൽ 30 / 190 വരെ 85 മീറ്റർ നീളത്തിൽ 
നിലവിലുള്ള കടൽ ഭിത്തിയുടെ അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ - 24,97,923 
5 23/എസ് . ഇ . ഐ . കെ ./ 2014 - 15 ടി ടി കസബ 

കടപ്പുറത്ത് ചെയിനേജ് 30/ 000 മുതൽ 30/ 103 
വരെ 103 മീറ്റർ നീളത്തിൽ നിലവിലുള്ള കടൽ 
ഭിത്തിയുടെ അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 

20,96, 638 
6 24/എസ്. ഇ. ഐ . കെ ./2014-15 - ടി ഹോസ്ഥർഗ് 

താലൂക്കിൽ അജാനൂർ കടപ്പുറത്ത് ചെയിനേജ് 
52/ 712 മുതൽ 52 /760 കി . മീറ്റർ വരെ 48 മീറ്റർ 
നീളത്തിൽ തകർന്ന കടൽ ഭിത്തിയുടെ 
അറ്റകുറ്റപ്പണികൾ - 24,50, 210 


50, 000 


50 , 000 


ദർഘാസ് ( പമാ ണ ത്തിന്റെ വില കമ നമ്പർ 1 - ന് 
- 3, 800 + 5 % വാറ്റ്, ക്രമ നമ്പർ 2 - നും 6 - നും - 4 , 700 + 
5 % വാറ്റ്, ക്രമനമ്പർ 3 - ന് 3,700 + 5 % വാറ്റ്, ക്രമനമ്പർ4 - ന് 
- 4, 800 + 5 % വാറ്റ്, ക്രമനമ്പർ 5 - ന് 4,000 + 5 % വാറ്റ്. 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ജലസേചന വിഭാഗം, 
ഉത്തരമേഖല , കാവേരി ഹൗസ്, 
വെസ്റ്റ്ഹിൽ, കോഴിക്കോട്- 673 005. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


- ( ഒപ്പ്) 


